| Reg. No . രജി. നമ്പർ 
KL / TV ( N ) / 12/ 2009- 2011 


Government of Kerala 
കേരള സർക്കാർ 

2010 


OVERNM 


. കാ 


MENT OF 


KERALA 


विजपत 





KERALA GAZETTE 

- കേരള ഗസറ്റ് 
PUBLISHED BY AUTHORITY 
ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 


Vol. LV 


THIRUVANANTHAPURAM , TUESDAY 


No. 


5th January 2010 

2010 ജനുവരി 5 
15th Pousha 1931 
1931 പൌഷം 15 


വാല്യം 55 


തിരുവനന്തപുരം, ചൊവ്വ 


നമ്പർ 


PART III 
Education Department 


നോട്ടിഫിക്കേഷൻ 


- (2) 


- (1) 


നമ്പർ ടി.എക്സ് 


. 4/ 10413 / 2009. 


2009 ഡിസംബർ 11. 


നമ്പർ ടി .എക്സ് 


. 13 / 10157 / 2009. 


2009 ഡിസംബർ 7. 


സാങ്കേ തിക പരീക്ഷാ കൺ കോ ളർ 1996 ഏ പിൽ 


- സാങ്കേ തിക പരീക്ഷാ കൺ ടാ ളർ 2001 ഏപ്രിൽ 
മാസത്തിൽ നടത്തിയ ആട്ടോമൊബൈൽ എഞ്ചിനീയറിംഗ് 
ഡിപ്ലോമ പരീക്ഷയിൽ ആറ്റിങ്ങൽ സർക്കാർ പോളിടെക്നിക്കിൽ 
നിന്നും 984739 രജിസ്റ്റർ നമ്പർ പ്രകാരം പാസായ ശ്രീമാൻ 
സുനിൽകുമാർ, ബി . എന്ന ആൾക്ക് നൽകിയ ഡിപ്ലോമ 
എഞ്ചി നീ യ റിംഗ് സർട്ടിഫിക്കറ്റ് നഷ്ട പ്പെട്ടു 
പോയി രിക്കുന്നു . ആർക്കെ ങ്കിലും ഈ സർട്ടി ഫിക്കറ്റ് 
കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് സാങ്കേതിക പരീക്ഷാ കൺട്രോളർ, 
തിരുവനന്തപുരം- 40 എന്ന വിലാസത്തിൽ അയച്ചുതരുവാൻ 
താല്പര്യപ്പെടുന്നു . 


മാസ ത്തിൽ നട ത്തിയ മെക്കാ നിക്കൽ എഞ്ചി നീ യ റിംഗ് 
ഡിപ്ലോമ പരീക്ഷയിൽ ആലപ്പുഴ കാർമൽ പോളിടെക്നിക്കിൽ 
നിന്നും 18694 ര ജി സ്റ്റർ നമ്പർ പ്രകാരം പാ സാ യ 
ശീമാൻ ബിൻ വർഗ്ഗീസ് എന്ന ആൾക്ക് നൽകിയ ഡിപ്ലോമ 
സർട്ടിഫിക്കറ്റ് നഷ്ടപ്പെട്ടുപോയിരിക്കുന്നു . ആർക്കെങ്കിലും 
ഈ സർട്ടിഫിക്കറ്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് സാങ്കേതിക 
പരീക്ഷാ കൺട്രോളർ, തിരുവനന്തപുരം- 40 എന്ന വിലാസ 
ത്തിൽ അയച്ചുതരുവാൻ താല്പര്യപ്പെടുന്നു . 


പുതിയ സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നതിൽ ആർക്കെങ്കിലും 
പരാതിഉണ്ടെങ്കിൽ ഈ പരസ്യത്തീയതി മുതൽ ഒരുമാസത്തി 
നകം രേഖാമൂലം അറിയിക്കേണ്ടതാണ്. 


പുതിയ സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നതിൽ ആർക്കെങ്കിലും 
പരാതി ഉണ്ടെങ്കിൽ ഈ പരസ്യത്തീയതി മുതൽ ഒരു മാസ 
ത്തിനകം രേഖാമൂലം അറിയിക്കേണ്ടതാണ്. 


Gaz. No . 1/ 2010 /DTP ( Education ) . 


KERALA GAZETTE 


[Part III 


ഈ സർട്ടിഫിക്കറ്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് സാങ്കേതിക 

പരീക്ഷാ കൺ ടാ ളർ, തിരു വ ന പു പു രം - 4 0 എന്ന 
നമ്പർ ടി .എക്സ് . 12 / 10434 / 2009. 2009 ഡിസംബർ 14. വിലാസത്തിൽ അയച്ചുതരുവാൻ താല്പര്യപ്പെടുന്നു . 

- സാങ്കേതിക പരീക്ഷാ കൺ ട്രോളർ 1996 ജനു വരി -- പുതിയ സർട്ടി ഫിക്കറ്റ് കൊടു ക്കു ന്ന തിൽ 
മാസത്തിൽ നടത്തിയ പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമ ഇൻ ആർക്കെങ്കിലും പരാതി ഉണ്ടെങ്കിൽ ഈ പരസ്യത്തീയതി 
കം പ്യൂ ട്ടർ ആപ്ലി ക്കേ ഷൻ പരീ ക്ഷ യിൽ ത്യശ്ശൂർ മുതൽ ഒരുമാസത്തിനകം രേഖാമൂലം അറിയിക്കേണ്ടതാണ്. 
എൽ ബി എസ്സ് സെന്ററിൽ നിന്നും 1450 രജിസ്റ്റർ നമ്പർ 
പ്രകാരം പാസായ ശ്രീമാൻ രാജഗോപാലൻ, പി. ജി . എന്ന 

സാങ്കേതിക പരീക്ഷാ 

( ഒപ്പ്) 
ആൾ ക്ക് നൽകിയ പോസ്റ്റ് ഗ്രാജു വേറ്റ് ഡിപ്പോമ 

കൺട്രോളറുടെ കാര്യാലയം, 

ജോയിന്റ് 
സർട്ടിഫിക്കറ്റ് നഷ്ടപ്പെട്ടുപോയിരിക്കുന്നു . ആർക്കെങ്കിലും തിരുവനന്തപുരം. 

കൺട്രോളർ. 


24th Nov. 2009 ) 


EDUCATION DEPARTMENT 


